SE ) 1 


{{ 


Renata 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


\ 


Vol. XXVII ] Trivandrum , 


Friday, 


20th August 1982 

[ No. 583 
29th , Sravana 1904 Saka 


1961- ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുളള് പരസ്യം 


No. LAI -316 / 82 . 

1982 ആഗസ്ററ് 9 . 
താഴെ പറയുന്ന 

താലൂക്കിൽ 

താഴെ പറയുന്ന വില്ലേജിലെ താഴ 
പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്ന 
ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവ്വ 
( പവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും, താഴെ പ റ യു ന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ 
ചെയ്യുന്നതാണെന്നും1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
ആക്ടിലെ 6( 1) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യംചെയ്യുന്നു . താഴെ 
പറയുന്ന ഭൂമികളുടെ ഉളളിലോ, അഥവാ അവയോട് ചേർന്നോ സ്ഥിതി 
ചെയ്യുന്ന രജിസ്റ്റർ ചെയ്തഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന 
ഏതൊരാളേയും നേരിട്ടോ, ഏജൻറ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന 
സർവ്വേയരുടെ അടുത്തു ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു കൊടുക്കു 
ന്നതിനും അതോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അ.ഗാതു 
സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചു 
കൊളളുന്നു . 

പ്രസ്തുത ആക"ടിലെ 6 (2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം താഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 
331319/9 . 


2 


(പസ്തുത ആക്ടിലെ 6( 3) -ാം വകുപ്പു പ്രകാരം രജിസ്ററർ 

ചെയ്ത 
എല്ലാ കൈവശക്കാർക്കും; 

( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനംചെയ്യേണ്ട ആവശ്യ 
മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുററിക്കാടുകളോ, വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ - മററ 

തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറിച്ചു കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മററ 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 

( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച് 
അതതു സ മ യ ം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും 
( പകാരത്തിൽ പ്രസ്തുത ആക° ടോ അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വക്ക്നൽകണമെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള 
ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽആരെങ്കിലും വീഴ്ച വരുത്തുകയാ 

ണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെ കൊണ്ടു ചെയ്യിക്കുന്നതും ആയതിന്റെ 
ചിലവ് ആക°ടിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാ 
ക്കുന്നതുമാണ്. 


- മററു 


പട്ടിക 


ജില്ല കൊല്ലം . 


കമ 
നമ്പർ 


1 


2 


താലൂക്ക°-കൊല്ലം, 
വില്ലേജ - മീനാട 
സർവ്വേ 

വിവരണം 
നമ്പർ 
LA1.316 /82 ബ്ലോക്ക് നമ്പർ I 
5680 

Dry land 
5650 
LA1. 460/82 

ബ്ലോക്ക് നമ്പർ II) 
5680 

Dry land 
5529 

5587 
LA1 . 46182 ബ്ലോക്ക് നമ്പർ III 

5680 
6915 
454 4 
4459 
4457 


3 
4 
5 


2 


Dyr land 


1 


6 
7 
8 
9 
10 


23 


1 


3 


2860 


പട്ടിക 


ജില്ല കൊല്ലം. 
( കമനമ്പർ 


വില്ലേജ - നെടുവത്തൂർ. താലൂക്ക്--കൊട്ടാരക്കരെ. 
സർവ്വനമ്പർ 

വിവരണം 
LA1. 311] 82 ബ്ലോക്ക് നമ്പർ III 


592 


Dry land 


കൊല്ലം. 


ജി . ചെല്ലമ്മ, 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .) , 
കെ . ഐ . പി . നമ്പർ X , 

കൊല്ലം, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1982. 


Aeg .A.ALTVO ), 12 


GovernmentKerala 

1932 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII ) Trivandrum , 


Friday , 


20th August 1982 

(No. 534 
29th Sravana 1904 


GOVERNMENT OF KERALA 


Food (D ) Department 

NOTIFICATION 


G.O. ( P ) No. 21 /82 /Food . 

Dated, Trivandrum , 20th August 1982. 
S. R. O.No. 1018 /82. - In exercise of the powers conferred by clause 3. 
of the Kerala Rice and Paddy ( Procurement by Levy ) Order, 1966 and in 
supersession of the Notification G.O. ( P ) No. 40 /81/Food đated the 21st August 
1981, published as S.R.O. No. 1000/81 in the Kerala Gazette Extraordinary 
No. 674 dated the 24th August , 1981, the Government of Kerala hereby direct 
that the classes of cultivators mentioned in column (2 ) of the Schedule below , 
cultivating lands in the areas mentioned against them in column (1) thereof, 
shall in respect of the Virippu Crop , 1982, sell to the Government or an agent 
of the Government appointed by the District Collector or any other person 
authorised by the District Collector in this behalf , the quantity of paddy 
at the rates specified against them in column (3 ) of the said Schedule. 

This notification shall come into force with immediate effect. 
33 / 3124/MC . 


SCHEDULE 


Area 


Classes of 
cultivators 


Quantity of paddy to 

be sold 


(1) 


( 2 ) 


( 3) 


Category A 

Kottarakkara , Pathanapuram Persons who 
and Pathanamthitta Taluks of have cultivated 
Quilon District ; Kuttanad paddy in an 
Taluk of Alleppey District; area ofand above 
Kanjirappally, Kottayam Vai- 10 acres (4 Hec 
kom and Meenachil Taluks of tares and 4.68 
Kottayam District ; Muvattu- Ares) in the 
puzha Taluk of 

Ernakulam aggregate. 
District; Devikulam and Udum 
banchola Taluks of Idukki Dis 
trict ; Chittur Taluk (excluding 
Kozhinjampara Firka ), Alathur 
and Palghat Taluks of Palghat 
District. 


(i) Nil for the 1st 2 

acres (80.94 Ares) 
(ii ) For the area in ex 
cess of 

2 acres 
(80.94 Ares) and 
upto and including 
5 acres ( 2 Hectares 
and 2.34 Ares) at 
the rate 

of 2.5 
quintals per acre. 


( iii) For the area in 
excess of 5 

acres 
( 2 Hectares and 

2.34 Ares) and 
upto and including 

( 4 Hec 
tares and 4.68 
Ares) at the rate of 
6 quintals per 
acre ) 


10 acres 


(iv) For every acre in 

excess of 10 acres 
( 4 Hectares and 
4.68 Ares) at the 
rate of 8 quintals. 


Category B 

Trivandrum , Neyyattinkara Persons who 
and Chirayinkil Taluks of have cultivated 
Trivandrum District; Kunna- paddy in an area 
thur Taluk of Quilon District ; of and above 
Karthigappally and Chenga- 10 acres (4 
nnur Taluks of Alleppey Hectares and 


(i) Nil for the Ist 2 

acres (80.94 Ares ) 
( ii ) For the area in 

excess of 2 acres 
( 80.94 Ares) and 


3 


(1) 


(2 ) 


(3 ) 


District; Changanacherry Taluk 4.68 Ares) in the 
of Kottayam District; Peermade aggregate 
and Thodupuzha Taluks of 
Idukki District; Kothamanga 
lam , Cochin , Kunnathunad , 
Parur and Alwaye Taluks in 
Ernakulam District ; Ottappa 
lam Taluk (excluding Thrithala 
Firka and Parathur Panchayat) 
and Mannarghat Taluks of Pal 
ghat District; Perinthalmanna 
Taluk of Malappuram District 
and Kasargode Taluk ofCanna 
nore District . 


upto and including 
5 acres (2 Hectares 
and 2.34 Ares) at 
the rate of 2 quin 

tals per acre. 
(ii ) For the area in 

excess of 5 acres 
( 2 Hectares and 
2.34 Ares) 

and 
upto and including 
10 acres (4 Hec 
tares and 4.68 
Ares) at the rate of 

4 quintals per acre. 
(iv ) For every acre in 

excess of 10 acres 
(4 Hectares and 
4.68 Ares) at the 
rate of 6 quintals . 


Category C 

Persons who 
Nedumangad Taluk of Tri 

have cultivated 
vandrum District; Quilon and 
Karunagappally Taluks 

paddy in an area 
of 

of and above 10 
Quilon District; Mavelikkara , 
Thiruvalla , Ambalapuzha and and 4.68 Ares ) 

acres (4 Hectares 
Sherthalai Taluks of Alleppey in the aggregate 
District; Kanayannur Taluk of 
Ernakulam District; Cranga 
nore,Mukundapuram , Trichur, 
Thalappilly and Chowghat Ta 
luks of Trichur District ; Thri 
thala Firka and Parathur Pan 
chayat in Ottappalam Taluk 
and Kozhinjampara Firka of 

Chittur Taluk in Palghat 
• District ; Ponnani, Tirur and 

Ernad Taluks of Malappuram 
District; Kozhikode, Quilandy 
and Badagara Taluks of Kozhi 
kode District ; Vythiri, Sulthan 


(i) Nil for the 1st 2 

acres (80.94 Ares) . 
(ii ) For the area in 

excess of 2 acres 
(80.94 Ares) and 
upto and including 
5 acres (2 Hectares 
and 2.34 Ares) at 
the rate of 1.5 

quintals per acre . 
( iii ) For the area in 
excess of 5 

acres 
(2 Hectares and 
2.34 Ares) 

and 
upto and including 
10 acres (4 Hec 
tares 

and 4.68 
Ares) at the rate of 
3 quintals per acre . 


4 


(1 ) 


( 2) 


(3 ) 


Battery, Mananthavady in Wy 
nad District; Tellicherry , Can 
nanore, Taliparamba and Hos 
durg Taluks of Cannanore 
District . 


( iv ) For every acre in 

excess of 10 acres 
(4 Hectares and 
4.68 Ares) at the 
rate of 5 quintals. 


By order of the Governor, 

G. SOMANATHAN , 
Additional Secretary to Government. 


Explanatory Note 
( This note is not part of the notification but only intended to indicate the 
purport of the notification ). 

According to clause 3 of the Kerala Rice and Paddy (Procurement by 
Levy) Order, 1966, every cultivator shall sell to the Government or an agent 
of the Government appointed by the District Collector or any other person 
authorised by the District Collector in this behalf, paddy derived from lands 
cultivated by him in accordance with such scale as may be specified by the 
Government from time to time by notification in the Gazette and different 
scales may be prescribed for different areas of the State. In order to enable 
procurement of paddy by levy under the above order, it is necessary to 
classify the areas of the State and also specify the different scales at which 
paddy has to be collected by levy from the cultivators in respect of the 
Virippu Crop 1982 . Hence this Notification . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 


& Eം EL.TV ( 13 


Goverment of Kerala 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


Vol. XXVII] Trivandrum , Friday, 


20th August 1982 

[ No. 585 
29th Sravana 1904 (Saka ) 


1961 - ലെ സർവ്വയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 13 -ാം 

വകുപ്പു പ്രകാരമുളള പരസ്യം 
1 . താഴെ പറയുന്ന ഉപദേശങ്ങളിലെ സർവ്വ ഇപ്പോൾ പൂർത്തിയാക്കിയി 
രിക്കുന്നതായി 1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
ആക്ററിലെ (1961 - ലെ 37 -ാം ആക്ററ്) 13 -ാം വകുപ്പുപ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 

2. പ്രസ്തുത ആക °ററിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം 
ഒരു സിവിൽ കോടതിയുടെ ഡി കിമൂലം ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർവ്വ 
ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വ റിക്കാർഡ്" അതിൽ നിർണ്ണയിക്കു 
കയും രേഖ ത്തുകയും ചെയ്തിട്ടുളള അതിരുകൾ ശരിയായി നിർണ്ണയി 
ക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിൻ തർക്കമററ തെളിവാ 
യിരിക്കുന്നതാണ് . 

(1 ) 
നമ്പർ എ 3 . 14 8 . 

1982 ആഗസ്ററം 12 . 
(പദേശത്തിന്റെ വിവരങ്ങൾ 
താലൂക്ക കുന്ദപുരം, 

വില്ലേജ്_കൊടകര , 
പൂർത്തിയായ ഫീൽഡ് നമ്പർ -693 . 

(2) 
നമ്പർ എ3-143 | 78 . 

1982 ആഗസ്ററ് 12 . 
(പദേശത്തിൻറെ വിവരങ്ങൾ 
താലുക്ക്--മുകുന്ദപുരം, 

വില്ലേജ_പേരാമ്പ.. 
പൂർത്തിയായ ഫീൽഡ് നമ്പർ -58 . 

(ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ 

(ലാൻറ് അക്വിസിഷൻ) , 
തൃശ്ശൂർ-3 . 

നാഷണൽ ഹൈവേ. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982 . 


